Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No . KL /TV ( N )/ 634/ 2012- 14 


GOVERN 


കേ 


ാർ 


ള സർക് 
NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 3 


2014 ജൂ ലൈ 1 
- 1st July 2014 

1189 മിഥുനം 17 
17th Mithunam 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ആഷാഢം 10 
10th Ashadha 1936 


PART III 
Marine Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി. ബി . 808 / 2014 - 15 / ഇഇ. 


2014 ജൂൺ 9 . 


- (1) (2) 

(3) 
- 3 15 / 2014 - 15/ ഇഇ - തൃശ്ശൂർ ജില്ല - മുനയക്കക്കടവ് 

ഫിഷ് ലാന്റിംഗ് സെന്ററിന്റെ നിർമ്മാണം- 
Renovation of Existing structures 
- 20. 16 ലക്ഷം 

- 50 ,000 


- കേരള ഗവർണ്ണർക്കു വേണ്ടി തുറമുഖ എഞ്ചിനീയറിംഗ് 
വകുപ്പ് എറണാകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 
താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


- (1) 


- (2 ) 


13/ 2014 - 15 / ഇഇ മുനമ്പം ഫിഷിംഗ് ഹാർബർ 
വാർ ഫിൽ കാ സ് റ്റ് അ യേ ൺ ബാ ളാ ഡ് 
സ്ഥാപിക്കുന്ന പ്രവൃത്തി (പുനർ ദർഘാസ്) 
2 .2 ലക്ഷം 

- 5 , 500 


ദർഘാസ് പമാണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
500 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 3,400 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
- 3 ,100 + വാറ്റ്. 

- ദർഘാസ് പ്രമാണം വിൽക്കുന്ന തീയതിയും സമയവും - 
1-7- 2014 മുതൽ 4-7 -2014 ഉച്ചയ്ക്ക് 12 മണിവരെ. 

ദർ ഘാസ് ( പമാണം സ്വീക രി ക്കുന്ന തീയതിയും 
സമയവും- - 4 - 7 - 2014 , 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 4 - 7- 2014, 
3 . 30 മണി. 

കരാ റു കാ രന്റെ ക്ലാസ് ക മ ന മ്പർ 1 - ന് " ഡി യും 
അതിനുമുകളിലും, ക്രമ നമ്പർ 2 - നും 3 - നും " ബി യും 
അതിനുമുകളിലും. 

- പ്രവൃത്തി പൂർത്തീകരിക്കേണ്ട കാലാവധി - ക്രമനമ്പർ 
1 - ന് ഒരു മാസം, ക്രമനമ്പർ 2 - നും 3 - നും 3 മാസം. 

- സർക്കാർ ഉത്തരവ് 84 / 97 / പി. ഡബ്ല . ആന്റ് ടി . തീയതി 
- 10 - 8 - 1997 പ്രകാരമുള്ള നിബന്ധനകളും പൊതുമരാമത്ത് 


2 14/ 2014 - 15/ ഇഇ - തൃശ്ശൂർ ജില്ല - മുനയക്കക്കടവ് 

ഫിഷ് ലാന്റിംഗ് സെന്ററിന്റെ നിർമ്മാണം- ലോക്കർ 
മുറികളുടെയും ചുറ്റുമതിലിന്റെയും നിർമ്മാണം 
22 . 41 ലക്ഷം 

50 , 000 


1ST JULY 2014] 


MARINE DEPARTMENT 


74 


ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ടഅവസാന തീയതിയും 
സമയവും-- 10 - 7 - 2014 വൈകുന്നേരം 3 മണിവരെ. 


വകുപ്പിലെയും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിലെയും 
ദർഘാസ് സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. കൂടാതെ സർക്കാർ ഉത്തരവ് ജി . ഒ .( എം.എസ്.) 
നമ്പർ 96 / 2013 / പി . ഡബ്ലിയു . ഡി . തീയതി 20 - 11 - 2013 - 
ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് റദുചെയ്യുന്നതിനോ 
മാറ്റിവയ്ക്കുന്നതിനോ ഉള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്ത മാ ണ് . ദർഘാസിനെക്കുറിച്ച് 
കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


കരാറുകാരന്റെ ക്ലാസ് - " സി യും ഉപരിയും. 


പ്രവൃത്തിയുടെ കാലാവധി - കമനമ്പർ 1- നും 2- നും 2 മാസം, 
ക്രമനമ്പർ 3 - ന് 3 മാസം. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം, 
തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
എറണാകുളം ഡിവിഷൻ, 

- ( ഒപ്പ്) 
മുനമ്പം, പള്ളിപ്പോർട്ട് പി. ഒ . 

എക്സിക്യൂട്ടീവ് 
ഫോൺ: 0484 2488077 . 

എഞ്ചിനീയർ. 


തപാൽ വഴി രജിസ്റ്റേർഡ് പോസ്റ്റ്/ സ്പീഡ് പോസ്റ്റായി 
മാത്രം ഈ ആഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാണ്. സ്വകാര്യ 

കൊറിയർ സർവ്വീസ് വഴി യോ താമസിച്ചോ ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസ്10-7-2014, 3.30 - ന് 
തുറക്കുന്നതായിരിക്കും. ദർഘാസ് പ്രമാണങ്ങ ളോടൊപ്പം 
100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ട 
താ ണ്. ദർഘാസുക ളു ടെ ഫേം പിരീഡ് ദർഘാ സു കൾ 
തുറക്കുന്നതു മുതൽ 4 മാസം വരെയായിരിക്കും. 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 195/ 2012 . 


2014 മേയ് 29. 


കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
ഹാർബർ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, കണ്ണൂർ താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്ക് അംഗീകൃത കരാറുകാരിൽ നിന്നും മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽതുകയും 


- ദർഘാസ് സംബന്ധിച്ചുളള കേരള പൊതു മ രാ മത്ത് 
- വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ ദർഘാസ് 
റദു ചെയ്യാനോ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം താഴെ 
ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപ്പറ്റിയുളള കൂടു തൽ 
വിവരങ്ങൾക്ക് ആഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 


2 


1 എച്ച്. ഇ . ഡി . ഇ . ഇ ./ 5 / 2014 - 15 - എൻ.എഫ് . ഡി. ബി. 

ചാ ലിൽ ഗോ പാ ല പേട്ട മത്സ്യ ബ ന്ധ ന 
കേന്ദ്രത്തിന്റെ നവീകരണ പ്രവൃത്തി- ജലവിതരണ 
സംവിധാനം ഏർപ്പെടുത്തൽ - 4 ലക്ഷം 10,000 
എച്ച്. ഇ . ഡി. ഇ . ഇ ./ 6 /2014- 15 - എൻ.എഫ്. ഡി. ബി. 
ധ ർ മ്മ ട ം മ ത്സ്യ ബ ന്ധ ന ക ് ന ത്തി ന്റ 
നവീകരണ പ്രവൃത്തി- ജലവിതരണ സംവിധാനം 
ഏർപ്പെടുത്തൽ- 3.43 ലക്ഷം 

8 ,600 
- എച്ച്. ഇ . ഡി . ഇ . ഇ ./ 7/ 2014 - 15 ടൂറിസം കണ്ണൂർ 

ജില്ല - തലശ്ശേരി ജവഹർഘട്ടിന്റെ വികസനം 
സബ് കളക്ടർ ബംഗ്ലാവിനടുത്തുള്ള കടൽതീര 
സംരക്ഷണ പ്രവൃത്തി- 13. 80 ലക്ഷം 34, 500 


- 29 - 6- 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർറ്റി.) 
255 / 2004 /എഫ്. ആന്റ് പി . ഡി . ഈ ദർഘാസിനും ബാധക 
മായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ളഅപേക്ഷയോ 
പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോയാതൊരു 
കാരണവും കാണിക്കാതെ തന്നെ നിര സിക്കു ന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും 
പ്രതിരോധവും കണക്കിലെടുക്കുന്നതാണ്. 


ദർ ഘാസ് ഫോറ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
800 + വാറ്റ്, കമനമ്പർ 2 - ന് 700 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
2,100 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
1-7 - 2014 മുതൽ 5 -7 - 2014, 1 മണിവരെ. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
ഡിവിഷൻ, കണ്ണൂർ-17. 
ഫോൺ: 0497 2732161. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


